11 


( 2 ) 


സമർപ്പിച്ചിട്ടുള്ളതും അതിൻപ്രകാരം ടിയാൻ 18-10-2020 -ാം 
തീയ തി മരിച്ചുപോയതായും പരേതന്റെ നിയ മാ നു സത 
അവകാശികളായി ചുവടെ ചേർക്കുന്നവരാണുള്ളതെന്നും 
കാണുന്നു . 


നമ്പർ ബി2-1681 / 2021 . 


2021 ജനുവരി 25 . 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


1 


എൻ . എസ് . രത്നമ്മ 


ഭാര്യ 


72 


അവകാ ശ 


2 


മകൾ 


കൊല്ലം താലൂക്കിൽ 

തക്ക ടവൂർ വില്ലേജിൽ 
പെരിനാട് പി . ഒ . , തൃക്കടവൂർ , മുരുന്തൽ , വിദ്യ വിഹാറിൽ 
ബിനിത ദീപു 24-4-2020 - ൽ മരണപ്പെട്ടുപോയതായും വിവിധ 
ആ വ ശ്യ ങ്ങ ൾക്ക് 

ഹാജ രാ ക്കു ന്ന തി ന് ഒരു 
സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതയുടെ ഭർത്താവ് 
ടി വീട്ടിൽ ദീപു , വി . ബോധിപ്പിച്ചു വന്ന അപേക്ഷയിൻമേൽ 
തൃക്കടവൂർ വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിയതിൽ താഴെ പറയുന്നവർ അനന്തരാവകാശികളാണെന്ന് 
അറിയുന്നു . 


അജിതകുമാരി , എം . ആർ . 
അനിതകുമാരി , എം . ആർ . 


51 


3 


47 


33 


പേര് 


പരേതയുമായുള്ള 


വ യ സ് 


പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പില്ല . പരേതന്റെ പേരിൽ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ മേൽപ്പറ 
ഞഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ 
ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
സമ യ പ രിധി . 

കഴിഞ്ഞും തപാൽ വഴിയും ലഭി ക്കു ന്ന 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


കമ 
നമ്പർ 


ബന്ധം 


1 


ദീപു , വി . 


ഭർത്താവ് 


49 


2 


വൈഷ്ണവ് , ഡി . 


മകൻ 


19 


താലൂക്കാഫീസ് , 
കാട്ടാക്കട . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


പരേതയുടെ അവകാശികൾ മേൽക്കാണിച്ചവരാണെന്ന് 
കാണിച്ച് ഒരു അ വകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പസി ദ്ധപ്പെടുത്തി കൃത്യം 30 ദിവ സ ത്തിനുള്ളിൽ ഈ 
ആഫീസിൽ നേരിട്ട് ഹാജരാകേണ്ട താണ് . കാലാവധിക്കു 
തപാലിലോ ഹാജരാ ക്കു ന്ന 

ആക്ഷേപങ്ങൾ 
പരിഗണനാർഹമല്ലാത്തതാണ് . 


KOLLAM DISTRICT 


ശ ഷ മാ 


Kollam Taluk 


പരസ്യം 


( 3 ) 


( 1 ) 


നമ്പർ ബി2-1682 / 2021 . 


2021 ജനുവരി 25 . 


നമ്പർ ബി2-15000 / 2021 . 


2021 ജനുവരി 25 , 


താലൂ ക്കിൽ 


കൊല്ലം 

ഇള മ്പ ള്ളൂർ വില്ലേജിൽ 
പെരുമ്പുഴ പി . ഒ . , പുനുക്കന്നൂർ , ചരുവിള പുത്തൻ വീട്ടിൽ 
ശിവൻകുട്ടി s / o കമലാ സ നൻ 24 -11-2020 -ൽ മരണപ്പെട്ടു 
പോയതായും വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് പരേതന്റെ ഭാര്യ 
ടി വീട്ടിൽ അനില ബോധിപ്പിച്ചു വന്ന അപേക്ഷ യിൻമേൽ 
ഇള മ്പ ള്ളൂർ വില്ലേ ജാഫീ സർ മുഖാന്തിരം 
വിചാ രണ് നട ത്തി യതിൽ 

താഴെ പറ യുന്നവർ 
അനന്തരാവകാശികളാണെന്ന് അറിയുന്നു . 


കൊല്ലം താലൂ ക്കിൽ 

കൊറ്റ ങ്ക ര വില്ലേജിൽ 
ചന്ദ ന ത്തോപ്പ് പി . ഒ . , കൊറ്റ ങ്കര , കോടം വിള വീട്ടിൽ 
കൊച്ചുചെറുക്കൻ 5-8-2020 - ലും ഭാര്യ പൊടിപ്പെണ്ണ് 3-11-2020 - ലും 
മര ണ പ്പെട്ടു പോയ തായും 

വിവിധ 

ആ വ ശ്യ ങ്ങൾക്ക് 
ഹാജരാക്കുന്നതിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് 
കാണിച്ച് പരേതരുടെ മകൾ കൊറ്റങ്കര സുമേഷ് ഭവ നിൽ 
സുമ , പി . ബോധിപ്പിച്ചു വന്ന അപേക്ഷയിൻമേൽ കൊറ്റങ്കര 
വില്ലേ ജാഫീ സർ മുഖാന്തിരം 

വിചാ ര ണ 
നടത്തിയതിൽ താഴെ പറയുന്നവർ അനന്തരാവകാശികളാണെന്ന് 
അറിയുന്നു . 


അവകാ ശ 


അവകാ ശ 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


പേര് 


പരേതരുമായുള്ള 


വ യ സ് 


കമ 
നമ്പർ 


ബന്ധം 


1 


41 


2 


15 


1 


മകൻ 


വേണു , കെ . 


47 


3 


13 


2 


സുകുമാരി 


മകൾ 


44 


3 


സുമ , പി . 


40 


35 


( പരേതരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 


അനില 

ഭാര്യ 
ഐശ്വര്യ ശിവൻ 

മകൾ 
അനന്ദു , എ . എസ് . 

മകൻ 
പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പില്ല . മേൽക്കാണിച്ച മൈനർ 
മക്കൾ അപേക്ഷാകക്ഷിയുടെ സംരക്ഷണയിൽ കഴിയുന്നതും 
മെന്റുകൾക്കുവേണ്ടി അപേക്ഷക സംരക്ഷക എന്ന നിലയിൽ 
മൊഴി ഹാജരാക്കിയതിനാലും പരേ തന്റെ അവകാശികൾ 
മേൽക്കാ ണിച്ച വ രാ ണെ ന്ന് കാണിച്ച് ഒരു അ വ കാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി കൃത്യം 30 
ദിവസത്തിനുള്ളിൽ ഈ ആഫീസിൽ നേരിട്ട് ഹാജരാക്കേണ്ടതാണ് . 
കാലാവധിക്കുശേഷമാ ത പാലിലോ ഹാജ രാ ക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ലാത്തതാണ് . 


പരേതരുടെ അവകാശികൾ മേൽക്കാണിച്ചവരാണെന്ന് 
കാണിച്ച് ഒരു അ വ കാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെ ങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളിൽ 

ആ ഫീസിൽ നേരിട്ട് ഹാജ രാകേണ്ട താണ് . 
കാലാവധിക്കു ശേഷമാ തപാലിലോ ഹാജരാ ക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ലാത്തതാണ് . 


ഈ 


173 


12 


( 4 ) 


നമ്പർ ബി2-1721 / 2021 . 


2021 ജനുവരി 25 . 


താലൂ ക്കിൽ 


( 6 ) 
നമ്പർ ബി2-1792 / 2021 . 

2021 ജനുവരി 25 . 
കൊല്ലം താലൂ ക്കിൽ 

തക്ക ട പൂർ വില്ലേജിൽ 
പരി നാട് പി . ഒ . , മു രു ന്തൽ വിള യിൽ വട ക്ക തിൽ 
തങ്കമ്മ അമ്മ , എൽ . 1-12 -2020 - ൽ മരണപ്പെട്ടുപോയതായും 
വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് പരേതയുടെ മകൾ ടി വീട്ടിൽ 
ഗംഗാദേവി ബോധിപ്പിച്ചുവന്ന അപേക്ഷയിൻമേൽ തൃക്കടവൂർ 
വില്ല ജാഫീ സർ മുഖാന്തിരം 

വിചാ രണ് 
നടത്തിയതിൽ താഴെ പറയുന്നവർ അനന്തരാവകാശിയാണെന്ന് 
അറിയുന്നു . 


കൊല്ലം 

പാരി പള്ളി 

വില്ലേജിൽ 
പാരി പ്പള്ളി പി . ഒ . , തെറ്റി ക്കുഴി പുത്തൻ വീട്ടിൽ 
ദിലീപ് കുമാർ 13-2-2015 - ൽ മരണപ്പെട്ടു പോയതായും വിവിധ 
ആ വ ശ്യ ങ്ങ ൾക്ക് ഹാജ രാ ക്കു ന്ന തിന് ഒ രു 
സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ ടി 
വീട്ടിൽ റെജി , പി . ബോധിപ്പിച്ചു വന്ന അപേക്ഷ യിൻമേൽ 
പാരിപ്പള്ളി വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിയതിൽ താഴെ പറയുന്നവർ അനന്തരാവകാശികളാണെന്ന് 
അറിയുന്നു . 


അവകാ ശ 


അവകാ ശ 


പേര് 


പരേതയുമായുള്ള 


വയസ് 


ബന്ധം 


പേര് 


വ യ സ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


44 


1 


റെജി , പി . 


ഭാര്യ 


43 


2 


നന്ദന , ഡി . ആർ . 


മകൾ 


20 


ഗംഗാദേവി , വി . റ്റി . 

മകൾ 
( പരേതയുടെ ഭർത്താവ് ജീവിച്ചിരിപ്പില്ല . ) 
പരേതയുടെ ഏക അവകാശി മേൽക്കാണിച്ചവരാണെന്ന് 
കാണിച്ച് ഒരു അ വകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പസി ദ്ധപ്പെടുത്തി ക്യത്യം 30 ദിവ സ ത്തിനുള്ളിൽ ഈ 
ആഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ് . കാലാവധിക്കു 
ത പാലിലോ ഹാജരാ ക്കു ന്ന 

ആക്ഷേപങ്ങൾ 
പരിഗണനാർഹമല്ലാത്തതുമാണ് . 


3 


വൃന്ദാവനി , ഡി . ആർ . 


19 


3 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 


ശ ഷ മാ 


പരേതന്റെ അവകാശികൾ മേൽക്കാണിച്ചവരാണെന്ന് 
കാണിച്ച് ഒരു അ വകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെ ങ്കിലും ആ ക്ഷേ പമു ള്ള പക്ഷം ഈ പരസ്യം 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളിൽ 
ആ ഫീസിൽ 

നേരിട്ട് ഹാജ രാകേണ്ട താണ് . 
കാലാവധിക്കു ശേഷമോ ത പാലിലോ ഹാജ രാ ക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ലാത്തതാണ് . 


താലൂക്കാഫീസ് , 
കൊല്ലം . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


ഈ 


Kottarakkara Taluk 


പരസ്യം 


( 5 ) 


നമ്പർ ബി2-1782 / 2021 . 


2021 ജനുവരി 25 . 


( 1 ) 
നമ്പർ എ4-2983 / 2021 . 

2021 ജനുവരി 30 . 
കൊട്ടാരക്കര താലൂക്കിൽ നെടു വ ത്തൂർ വില്ലേജിൽ 
കോട്ടാത്തല പി . ഒ . , റോസ് വില്ലയിൽ ലക്ഷ്മിക്കുട്ടി അമ്മാൾ 
4 -8-2017 -ൽ മരണപ്പെട്ടുപോയി . പരേതയുടെ പേരിലുള്ള 
ബാങ്കിടപാടുകൾക്കും മറ്റ് ഇതര ആവശ്യങ്ങൾക്കുംവേണ്ടി 
ഒരവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ 
മകൾ ടിയിൽ രാധാമണി കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ 
ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതിൽ പരേതയുടെ അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നറിയുന്നു . 


കൊല്ലം താലൂക്കിൽ കൊല്ലം വെസ്റ്റ് വില്ലേജിൽ 
തിരുമുല്ലവാരം പി . ഒ . , വി.ജി.ആർ.എ. 18 , ജീവരതയിൽ 
സുഗുണാവതി 24-12-2020 - ൽ മരണപ്പെട്ടുപോയതായും വിവിധ 
ആ വ ശ്യ ങ്ങ ൾക്ക് ഹാജ രാ ക്കു ന്ന തി ന് ഒരു 
സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് പരേതയുടെ ഭർത്താവ് ടി വീട്ടിൽ 
സുബ്ബരായ ലു , ജി . ബോധിപ്പിച്ചു വന്ന അപേക്ഷ യിൻമേൽ 
കൊല്ലം വെസ്റ്റ് വില്ലേ ജാഫീ സർ മുഖാന്തിരം അവകാശ 
വിചാരണ നട ത്തിയതിൽ താഴെ പറ യുന്നവർ അനന്തരാ 
വകാശികളാണെന്ന് അറിയുന്നു . 


അവകാ ശ 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


1 


പേര് 


67 


മകൻ 


വയസ് 


കമ 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


2 


മകൾ 


65 


രാമചന്ദ്രൻ 
രാജം ശിവദാസൻ 
രമണി സുന്ദരേശൻ 
രാധാമണി 


3 


63 


3 


1 


ഭർത്താവ് 


63 


സുബ്ബരായലു , ജി . 
അനിത എസ് . രാജ് 


4 


54 


3 3 


2 


മകൾ 


32 


പരേതയുടെ അവകാശികൾ മേൽക്കാണിച്ചവരാണെന്ന് 
കാണിച്ച് ഒരു അ വകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പസി ദ്ധപ്പെടുത്തി കൃത്യം 30 ദിവ സ ത്തിനുള്ളിൽ ഈ 
ആഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ് . കാലാവധിക്കു 

ശ ഷ മാ തപാലിലോ ഹാജരാ ക്കുന്ന ആക്ഷേപങ്ങ ൾ 
പരിഗണനാർഹമല്ലാത്തതുമാണ് . 


പരേതയുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടുള്ളതാണ് . പരേതയുടെ 
നിയമാനുസൃത അവകാശികൾ മുകളിൽ രേഖപ്പെടുത്തി 
യിട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് ഒരവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ 
മു മ്പാകെ 

നേരിട്ട് ഹാജ രായി രേഖ കൾ സഹിതം 
സമർപ്പിക്കേണ്ട താണ് . കാലാവധി കഴിഞ്ഞും തപാലിലും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


174 


Salim A 


Digitally signed by Salim A 
Date : 2021.01.20 15:01:32 +0530 


